കോങ്ങാട്‌ നിയോജക ഒണ്ഡലം 
യു.ഡി.എഫ്‌. തിരഞ്ഞെടുപ്പ്‌ കങ്ളിറ്റി 





(പ്രിയ സുഹൃത്തേ, 


2021 ഏപ്രില്‍ മാസം ആറാം തീയതി നടക്കാന്‍ പോകുന്ന 15-ാം കേരള 
നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പില്‍ കോങ്ങാട്‌ നിയമസഭാ 
ഉണ്ഡലത്തിൽത നിന്നും യു.ഡി.എഫ്‌. സ്ഥാനാര്‍ത്ഥിയായി ബഹു: 
യു.സി.രാളന്‍ കോണി അടയാളത്തില്‍ മത്തരിക്കുന്ന വിവരം താങ്കള്‍ 
അറിഞ്ഞിരിക്കുളല്ലോ? 


, [ ല്‍ വിദ്യാര്‍ത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതു രംഗത്ത്‌ വന്ന യു.സി. 2001ലും 2006 
ലും കുന്നമംഗലം അസംബ്ലി മണ്ഡലത്തില്‍ നിന്നും യു.ഡി.എഫ്‌. 
ഴി സ്ഥാനാര്‍ത്ഥിയായി മത്സരിച്ച്‌ തുടര്‍ച്ചയായി 10 വര്‍ഷം നിയമസഭാംഗമായി 
പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. കേരള സംസ്ഥാന കൈത്തറി വികസന കോര്‍ച്ഛറേഷന്‍ 
ചെയര്‍മാനായും ഭരണ നിപുണത പ്രകടിപ്പിച്ചിട്ടുണ്ട്‌. 


2011 മുതല്‍ തുടര്‍ച്ചയായി 10 വര്‍ഷം കോങ്ങാട്‌ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്‌ 
ഇടതുപക്ഷ നിയമസഭാംഗം ആണ്‌. 2011 വരെ (ശ്രീകൃഷ്ണപുരം, ഒറ്റപ്പാലം, പാലക്കാട്‌ 
നിയോജകളണ്ഡലങ്ങളില്‍പ്പെട്ട പഞ്ചായത്തുകളുടെ സംയോജനത്തിലൂടെയാണ്‌ 
കോങ്ങാട്‌ നിയമസഭാമണ്ഡലം രൂപീകൃതമായത്‌. അതുകൊണ്ടുതന്നെ വികസനം 
അതിന്റെ പൂര്‍ണ്ണമായ അര്‍ത്ഥത്തില്‍ ഇനിയും ഈ മണ്ഡലത്തില്‍ വേണ്ട വിധത്തിൽ 
എത്തിയിട്ടില്ല. 


മെച്ചപ്പെട്ട ഗതാഗതത്തിനുള്ള റോഡുകള്‍, ആധുനിക ചികിത്സാ സാകര്യങ്ങള്‍ ഉള്ള 
ആശുപത്രികള്‍, ഉന്നതവിദ്യാഭ്യാസത്തിന്‌ ഉതകുന്ന കോളേജുകള്‍, സാങ്കേതിക 
പഠനത്തിനുള്ള സ്ഥാപനങ്ങള്‍, വിവിധ സര്‍ക്കാര്‍ വകുപ്പുകളുടെ പ്രവരത്തനത്തിനുള്ള 
സിവില്‍ സ്റ്റേഷന്‍, കുടിവെള്ളപദ്ധതികള്‍, യുവതീയുവാക്കള്‍ക്ക്‌ തൊഴിലവസരങ്ങള്‍ 
സൃഷ്ടിക്കാ൯ ഉള്ള പദ്ധതികള്‍, അനന്തമായ ടൂറിസം സാധ്യതകളുടെ 
പ്രയോജളനപ്പെടുത്തത, പാര്‍ശ്വവല്‍കൃത ജനവിഭാഗങ്ങളായ പട്ടികജാതി, പട്ടിക 
വര്‍ഗങ്ങള്‍ക്കുള്ള ഭവന പദ്ധതികള്‍ തുടങ്ങി ഒട്ടനവധി വികസന പ്രവര്‍ത്തനങ്ങള്‍ 
ഇനിയും ഈ മണ്ഡലത്തില്‍ നടപ്പാക്കേണ്ടതുണ്ട്‌. ലയോരകര്‍ഷകരുടെ ജീവനും 
സ്വത്തിനും ഭീഷണി ഉയര്‍ത്തുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം ഇല്ലാതാക്കാനുള്ള 
| പദ്ധതികള്‍ കാലഘട്ടത്തിന്റെ ആവശ്യമായി ഇപ്പോള്‍ നിലനില്‍ക്കുന്നു. വിശപ്പു രഹിത 
| സമൂഹം കെട്ടിപ്പടുക്കാന്‍ ഉതകുന്ന പദ്ധതികള്‍ ആവിഷ്കരിച്ച്‌ നടപ്പിലാക്കുന്നതില്‍ 
| കഴിഞ്ഞ കാലങ്ങളില്‍ ഉണ്ടായ പോരായ്മകള്‍ പരിഹരിക്കപ്പെടുന്നുതിനും ശ്രീ. യ്ധു.സി. 
രാമനെ കോണി അടയാളത്തില്‍ താങ്കളുടെയും, കുടുംബാംഗങ്ങളുടെയും, 
സുഹൃത്തുക്കളുടെയും വിലപെട്ട വോട്ടുകള്‍ നൽകി വിജയിപ്പിക്കണമെന്ന്‌ കോങ്ങാട്‌ 
നിയോജക മണ്ഡലം യു.ഡി.എഫ്‌ തെരഞ്ഞെടുപ്പ്‌ കിറ്റി സവിനയം അഭ്യര്‍ത്ഥിക്കുന്നു. 


എന്ന്‌, 
സ്നേഹാദരങ്ങളോടെ 


28.03.2021 കെ.പി. മൊയ്തു ആന്റണി മതിപ്പുറം ഗോകുല്‍ദാസ്‌ എം.എന്‍. 
7 ഉനറല്‍ കണ്‍വിനര്‍ യു.ഡി.എഫ്‌. ചെയര്‍മാന്‍ ചെയര്‍മാന്‍ 















' 4 " 
1 70009ുപ 


& 


(പ്രകടന പ്രതിക 








കഴിഞ്ഞ യു.ഡി.എഫ്‌ സര്‍ക്കാരിന്റെ കാലഘട്ടത്തില്‍ നിരവധി ഗുരുതര 
രോഗബാധിതരായ ആളുകള്‍ക്ക്‌ ചികിത്സാ സഹായം ഉറപ്പു വരുത്തിയ കാരുണ്യ 
പദ്ധതി പുന സ്ഥാപിക്കും. സംസ്ഥാനത്ത്‌ ഡയാലിസിസ്‌ സാജന്യമാക്കും. എല്ലാ 
പി.എച്ച്‌.സി. കളിലും ഡയാലിസിസ്‌ യൂണിറ്റുകള്‍ ആരംഭിക്കും. എല്ലാ ജില്ലകളിലും 
കാന്‍സര്‍ കെയര്‍ യൂണിറ്റുകള്‍ സ്ഥാപിക്കും. എല്ലാവര്‍ക്കും സാജന്യ കോവിഡ്‌ 
വാക്സിനേഷന്‍ നല്‍കും. 


കടുത്ത വൈകല്യമുള്ളവര്‍, കിടപ്പ്‌ രോഗികള്‍ എന്നിവരുടെ ലോണ്‍ എഴുതി 
ത്ള്ളുവാനുള്ള നടപടികള്‍ സ്വീകരിക്കും. സര്‍ക്കാര്‍, കോര്‍പ്പറേഷന്‍ ബോര്‍ഡുകള്‍ 
എന്നിവയുടെ നിയമനങ്ങളില്‍ ഭിന്നശേഷിക്കാര്‍ക്ക്‌ 4% സംവരണം ഏര്‍പ്പെടുത്തും. 
ഭിന്ന ശേഷിക്കാര്‍ക്ക്‌ (പത്യേക മെഡിക്കല്‍ ഇന്‍ഷൂറന്‍സ്‌, ഭവന നിര്‍മ്മാണ പദ്ധതി, 
ക്ഷേള നിധി ബോര്‍ഡ്‌ എന്നിവ നടപ്പിലാക്കും. 


എസ്‌.സി. / എസ്‌.ടി. വിഭാഗങ്ങള്‍ക്കായുള്ള ഭവന പദ്ധതി പുനരുജീവിപ്പിക്കും. 10 
ലക്ഷം രൂപ വരെയുള്ള വ്യവസായ യൂണിറ്റുകള്‍ എല്ലാ ജില്ലകളിലും എസ്‌.സി. / 
എസ്‌.ടി. വിഭാഗങ്ങള്‍ക്കായി ആരംഭിക്കും. 


ന്യായ്‌ വരുമാന ഉറപ്പ്‌ പദ്ധതിക്കായി (പ്രത്യേക ന്യായ ഫണ്ട്‌ രൂപീകരിക്കും. 
കേരളത്തിലെ മുഴുവന്‍ കുടുംബങ്ങള്‍ക്കും ചുരുങ്ങിയത്‌ (പ്രതിമാസം 6000 രൂപ 
വരുമാനം എന്ന കണക്കില്‍ ഒരു വര്‍ഷം 72000 രൂപ വരുളാനം ഉറപ്പു വരുത്തും. 
തൊഴില്‍ ഉറപ്പ്‌ പദ്ധതി വിജയകരളായത്‌ പോലെ ന്യായ്‌ പദ്ധതിയും കേരളത്തിലെ 
ദാരിദ്ര നിര്‍മാര്‍ജ്ജനത്തിന്‌ ഉതകും. നികുതിവരുമാനം കൂട്ടുവാന്‍ പ്രത്യേക 
നടപടികളും ഡിജിറ്റല്‍ സംവിധാനങ്ങളും ഏര്‍പ്പെടുത്തും. 


സാങ്കേതിക കാരണങ്ങളാൽ ന്യായ്‌ പദ്ധതിയില്‍ ഉള്‍പ്പെടാതെ പോകുന്ന 40നും 
60നും മധ്യേയുള്ള വീട്ടമ്മമാര്‍ക്ക്‌ (പ്രതിമാസം 2000 രൂപ നല്‍കും. 
അജ്മ പെന്‍ഷന്‍ 3000 രൂപ. 


ആദിവാസി സമൂഹത്തിന്റെ വനാവകാശം സംരക്ഷിക്കുന്നതിനു യു.പി.എ. സര്‍ക്കാര്‍ 
2006ല്‍ (പാബല്യത്തില്‍ വരുത്തിയ വനാവകാശ നിയമം നടപ്പാക്കും. 


കോവിഡ്‌ കാലഘട്ടത്തിലും അമിത വൈദ്യുതി ബില്ല്‌ വര്‍ദ്ധനവിലൂടെ നമ്മുടെയെല്ലാം 
കുടുംബ ബജറ്റ്‌ താളം തെറ്റിയിരുന്നില്ലെ ? ഇതിനു പരിഹാരമായി എല്ലാ വൈദ്യുതി 
ഉപഭോക്താക്കാള്‍ക്കും ഓരോ ബില്ലിംഗിലും 100 യൂണിറ്റ്‌ വൈദ്യുതി സാജന്യമായി 
നല്‍കും. 





5 ലക്ഷം പേര്‍ക്ക്‌ വീടുകള്‍ വെല്ല്‌ നല്‍കും. എസ്‌.സി. എസ്‌.ടി. വിഭാഗങ്ങള്‍ക്കും, 
ഉത്സ്യതൊഴിലാളികള്‍ക്കും ഭവന നിരങമ്കാണത്തിനായി നീക്കിവെച്ചിരിക്കുന്ന തുക 4 
ലക്ഷത്തില്‍ നിന്ന്‌ 5 ലക്ഷമായി ഉയര്‍ത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 


നിയന്ത്രണത്തില്‍ വീടുകള്‍ നിര്‍മിച്ച്‌ താഴ്‌ന്ന വരുളാനക്കാര്‍ക്കായി കുറഞ്ഞ 
വാടകയക്ക്‌ നല്‍കും. 


കഴിഞ്ഞ ഒരു വര്‍ഷം മാത്രം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയില്‍ 20 
രൂപയുടെ വര്‍ദ്ധനവാണ്‌ ഉണ്ടായത്‌. കുറഞ്ഞ നിരക്കില്‍ ഇന്ധനം ലഭ്യമാക്കാന്‍ 
വേണ്ടി ഓട്ടോറിക്ഷ ടാക്‌സി എന്നിവയ്ക്ക്‌ സംസ്ഥാന നികുതിയില്‍ നിന്ന്‌ ഇന്ധന 
സബ്സിഡി നല്‍കും. 


ഉള്ളന്‍ചാണ്ടി സര്‍ക്കാര്‍ നടപ്പിലാക്കിയതും എല്‍.ഡി.എഫ്‌. സര്‍ക്കാര്‍ 
അധികാരത്തില്‍ വന്നപ്പോള്‍ നിര്‍ത്തലാക്കിയതുമായ സാജന്യ റേഷന്‍ 


പുനസ്ഥാപിക്കും. എല്ലാ വെള്ള കാര്‍ഡുകാര്‍ക്കും 5 കിലോ സാജന്യ അരി 
ലഭ്യമാക്കും. 


വര്‍ദ്ധിച്ചു വരുന്ന ആരോഗ്യ പരിപാലന ലെലവുകള്‍ക്ക്‌ ഒരാശ്വാസമായി പാവപ്പെട്ട 
രോഗികള്‍ക്ക്‌ കേരളത്തിലെങ്ങും ബില്ല്രഹിത ആശുപത്രികള്‍ ആരംഭിക്കും. 


കൂടുതല്‍ വിദവങ്ങളുളായി കൂടുതല്‍ പേര്‍ക്ക്‌ ഗുണനിവാരമുള്ള സാജന്യ ഭക്ഷ്യ കിറ്റ്‌ 
വിതരണം ലെയ്യും. 


വിശ്വാസ സംരക്ഷണത്തിന്‌ വേണ്ടി നിയമസഭ പ്രത്യേക നിയമനിര്‍മ്മാണം നടത്തും. 
ആചാര ലംഘനം നടത്തുന്നവര്‍ക്ക്‌ തടവ്‌ ശിക്ഷയും പിഴയും ചുമത്തും. സുപ്രീം 
കോടതില്‍ വിശ്വാസ സംരക്ഷണം ഉറപ്പു വരുത്താന്‍ പുതിയ സത്യവാങ്മൂലം. 


! 1: 1: യ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയര്‍ത്തും, 

ല്‍ നെല്ല്‌ താങ്ങുവില 30 രൂപയാക്കി ഉയര്‍ത്തും, 

നാളികേരം താങ്ങുവില 40 രൂപയാക്കി ഉയര്‍ത്തും, 

താങ്ങുവില വര്‍ധിക്കും രണ്ട്‌ ലക്ഷം വരെയുള്ള കാര്‍ഷിക കടങ്ങള്‍ എഴുതിതള്ളും. 


1177-71!) 





നി 


ല്‌ ചി ു പ 
₹; ത 


ല്‌ 


ന്തു 
്ി 
ക 
൬ 
ി 
൨. 
ജു 
കു 
ഠ 
ക്‌ 
ക്‌ 
ഷ്‌ 
[1 


ലധ്ധ॥ടഠ 9: 0൧6 (രനും [4൮ല3ദ !1ദ്ദ1ദന 0ഠന്ന്്‌റീടട, [40 0 000185 20000. ൧0൩0 3: 





